Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


e 


GOVERNN 


- 
കര 


രള സർക 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 | 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Scheduled Caste Development Department 

ദർഘാസ് പരസ്യം 
നമ്പർ ജി3 - 4871 / 10 . 

2012 ജനുവരി 19 . 
-- തൃശ്ശൂർ ജില്ലാ പട്ടികജാതി വികസന ആഫീസിന്റെ 
കീഴിലുള്ള വടക്കാഞ്ചേരി മോഡൽ റസിഡൻഷ്യൽ 
സ്കൂളിലേക്ക് (മലയാളം മീഡിയം ) ആവശ്യമായ താഴെ 
പറയുന്ന ഫർണിച്ചർ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
നിർമ്മാതാക്കളിൽ നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


തോക്ക് മരംകൊണ്ടുള്ള അലമാര, 5 
കള്ളികൾ, രണ്ട് വാതിൽ, ഗ്ലാസ്സ് ഷട്ടർ, 
ലോക്ക് & കി സഹിതം 180L90L45 സെ . മീ. 
കമ്പ്യൂട്ടർ ടേബിൾ, കീബോർഡ് ട്രേ, 
സി . പി . യു . വയ്ക്കുന്നതിനുള്ള 
ഓപ്പൺ ഷെൽഫ് എന്നിവ സഹിതം 
75L60L75 സെ . മീ . 
ആഞ്ഞിലി മരംകൊണ്ടുള്ള 5 തട്ടോടു 
കൂടിയ മെഡിസിൻ റാക്ക് 1800 180D45 

സെ . മീ . 
ആഞ്ഞിലി മരംകൊണ്ടുള്ള റാക്ക്, 6 റീപ്പർ 
സ്റ്റെപ്പ് 180L 180L45 സെ . മീ . 


വിവരണം 


എണ്ണം 


കമ 
നമ്പർ 


100 


മുകൾവശം തുറക്കാവുന്നതും അൽപ്പം 
ചെരിഞ്ഞതുമായ ആഞ്ഞിലി മരംകൊണ്ടുള്ള 

ഡെസ്ക് 65L50 ( 40 + 10) D 72/ 80 സെ . മീ. 
ആഞ്ഞിലി മരംകൊണ്ടുള്ള കസേര പലക 
സീറ്റ്, പുറകുവശം റീപ്പർ ടൈപ്പ് 
ആഞ്ഞിലി മരംകൊണ്ടുള്ള ഡെസ്ക് 
ഷെൽഫ് സഹിതം 120- 40L75 സെ . മീ. 


430 


58 


( 2 ) 


ദർഘാസ് ഫോറങ്ങളുടെ വില ഒറിജിനൽ " 1,500- യും 
വിൽപന നികുതി പുറമേയും വരുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് 
ഫോറം ആവശ്യമുള്ളവർ 1- ന് : 750 -ം വിൽപന നികുതി 
പുറമേയും ഒടുക്കിയാൽ ലഭിക്കുന്നതായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ്. 


- 45 


9 


ജില്ലാ പട്ടികജാതി 
വികസന ആഫീസ്, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
- ജില്ലാ പട്ടികജാതി 
വികസന ആഫീസർ. 


-- 47 


മരംകൊണ്ടുള്ള രണ്ട് തട്ടോടുകൂടിയ 
കട്ടിൽ, തേക്ക് മരംകൊണ്ടുള്ള ഫെയിം, 
ആഞ്ഞിലി മരംകൊണ്ടുള്ള പലക 
190L750150 /100 സെ . മീ . 
സ്റ്റീൽ ബെഞ്ച് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് 
(18 ഗേജ്) ഫെയിം, മുകൾ ഭാഗം 18 
എം . എം . സീസൺഡ് റബ്വുഡ്, പ്ര 
പെയിന്റിങ്ങ്, 180L30045 സെ . മീ . 
സ്റ്റെയിൻലെസ്സ് സ്റ്റീൽ ഡൈനിങ്ങ് ടേബിൾ 
ഫയിം-1 ഇഞ്ച് സ്ക്വയർ പൈപ്പ് ( 16 
ഗേജ്), കാലുകൾ-2 ഇഞ്ച് വട്ടം ( 16 ഗേജ്) 
ബുഷ് സഹിതം 180- 90L75 സെ . മീ . 
നാല് കള്ളികളോടുകൂടിയ ലോക്കർ 
സഹിതമുള്ള സ്റ്റീൽ കാബിനറ്റ് 78036U19 
ഇഞ്ച് (20 ഗേജ്) 
നാല് ഷെൽഫുകളോടുകൂടിയ സ്റ്റീൽ 
കാബിനറ്റ് 7836L19 ഇഞ്ച് (20 ഗേജ്) 

സ്റ്റെയിൻലെസ്സ് സ്റ്റീൽ കമ്പ്യൂട്ടർ സ്കൂൾ 
മുകൾഭാഗം 18 എം . എം . സീസൺഡ് 
റബ്വുഡ്റൗണ്ട് സീറ്റ് ഉയരം 45 സെ . മീ . 
വ്യാസം 30 സെ . മീ . 


35 


ഇതിലേക്കാവശ്യമായ ദർഘാസുകൾ ദർഘാസ് ഫോർ 
ഫർണിച്ചറുകൾ, വടക്കാഞ്ചേരി മോഡൽ റസിഡൻഷ്യൽ 
സ്കൂൾഎന്ന തലക്കെട്ടോടെ ജില്ലാ പട്ടിക ജാതി വികസന 
ആഫീസർ, സിവിൽ സ്റ്റേഷൻ, ത്യശ്ശൂർ എന്ന മേൽ 
വിലാസത്തിൽ 9 - 3 - 2012 ഉച്ചയ്ക്ക് 12 - ന് മുമ്പായി 
ലഭിച്ചിരിക്കേണ്ടതാണ്. ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം 
ഉച്ചയ്ക്ക് ക്ക് 2 .30 - ന് ബന്ധപ്പെട്ട ഹാജരുള്ള കക്ഷികളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ഓരോ 
ദർഘാസിനോടും കൂടെ ക്വാട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ 
മൊത്തം തുകയുടെ 1 % ( ഒരു ശതമാനം) ത്തിൽ കുറയാത്ത 
സംഖ്യയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ജില്ലാ പട്ടികജാതി വികസന 
ആഫീസർ, തൃശ്ശൂർ- ന്റെ പേരിൽ എടുത്തതും നിശ്ചിത 
മാത്യകയിൽ എഗ്രിമെന്റും അടക്കം ചെയ്യേണ്ടതുമാണ്. 
വിതരണം നടത്തുന്ന സാമഗ്രികൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന 
പ്രകാരം ഗുണമേന്മ ഉണ്ടായിരിക്കേണ്ടതാണ്. 


ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ദർഘാസിൽ 
വ്യക്തമാക്കേണ്ടതാണ്. ദർഘാസ് അംഗീകരിക്കപ്പെടുന്ന 
വ്യക്തി/ സ്ഥാപനം സാധനങ്ങളുടെ മൊത്തം തുകയുടെ 5 % 
( അ ഞ്ച് ശതമാനം) - ത്തിൽ കുറയാത്ത സംഖ്യ 
സെക്യൂരിറ്റി ആയും, നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും 
സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. ഫർണിച്ചറുകളെകുറിച്ചുള്ള 
സ്പെസിഫിക്കേഷൻ ദർഘാസിനോടൊപ്പം ലഭ്യമാണ്. 


ഇതിലേക്കാവശ്യമായുള്ള ദർഘാസ് ഫോറങ്ങൾ 
5 - 3- 2012 -ാം തീയതി മുതൽ 8 - 3- 2012 -ാം തീയതി വൈകിട്ട് 5 
മണിവരെ ആഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങാവുന്നതാണ്. 


